Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No . രജി. നമ്പർ 
KL /TV ( N ) /634/2012 -14 


GOVERNN 


കര 


ള സർക്ക 


VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


23rd July 2013 
2013ജൂലൈ 23 
1st Sravana 1935 
1935 ശ്രാവണം 1 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Fire Force Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി2 - 111/ 2013. 


2013 ജൂൺ 19. 


അഗ്നിരക്ഷാ സേവന വകുപ്പ് വക കട്ടപ്പന അഗ്നിരക്ഷാ 
നിലയത്തിലെ MTU KL 01 A 5942 ( 1989 മോഡൽ ടാറ്റ 
ഡീസൽ) ഇപ്പോഴത്തെ സ്ഥിതി യിലും അ വ സ്ഥ യിലും 
10 - 9 - 2013 -ാം തീയതി 11 മണിക്ക് കട്ടപ്പന അഗ്നിരക്ഷാ 
നിലയത്തിൽവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ലേലത്തോടൊപ്പം മുദ്രപതിപ്പിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടറുകൾ 7 - 9 - 2013 -ാം തീയതി 3 മണിവരെ 
നേ രിട്ടോ തപാൽ മു ഖ നയോ സ്വീക രി ക്കു ന്ന താ ണ് . 
3 മണി ക്കു ശേഷം ലഭി ക്കു ന്ന ടെണ്ട റു കൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച ടെണ്ടറുകൾ 
ഉൾക്കൊള്ളുന്ന കവറിന്റെ പുറത്ത് “അഗ്നിരക്ഷാ സേവന 
വകുപ്പ് വക MTU KL 01 A 59 42 വാങ്ങു ന്ന തി നുള്ള 
ടെണ്ടർ എന്ന്ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്. പരസ്യ 
ലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച ടെണ്ടറുകൾ തുറക്കുന്നതും 
ലേലത്തിൽ കേട്ട തുകയോ ടെണ്ടറിൽ കൊടുത്ത തുകയോ 
ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ടെണ്ടർ 
നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി ? 1, 000 (ആയിരം 
രൂപ മാത്രം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്. ടി വാഹനം 
ടെണ്ടർ വഴി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വെള്ളക്കടലാസിൽ 
തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിരതദ്രവ്യമായി ? 1,000 - ന്റെ 
ക്രോസ് ചെയ്യാത്ത ബാങ്ക് ഡ്രാഫ്റ്റ് " ഡിവിഷണൽ ആഫീസർ, 
ഫയർ ആന്റ്റെസ്ക് സർവ്വീസസ്, ഗാന്ധിനഗർ, എറണാകുളം 20 
എന്ന വിലാസത്തിൽ ടെണ്ടറിനോടൊപ്പം അയക്കേണ്ടതാണ്. 
അവർ ലേല സമയത്ത് ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ 
നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല . ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ടെണ്ടർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലം കൊള്ളുന്ന ആൾ 
ലേലത്തുകയുടെ 25 % അപ്പോൾ തന്നെ അടക്കേണ്ടതാണ്. 
തുകയും മൊത്തം തുകയ്ക്കുള്ളവിൽപ്പന നികുതിയും ലേലം 
സ്ഥിരപ്പെടുത്തി ഉത്തരവ് ലഭിച്ച് 15 ദിവസത്തിനകം അടയ്ക്കേ 
ണ്ടതും സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം 
നീക്കം ചെയ്യേണ്ടതുമാണ്. നിശ്ചിത ദിവസത്തിനകം വാഹനം 
നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന യാതൊരു 
കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ് 
വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ലേലം/ 
ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 


32 


KERALA GAZETTE 


[PART III 


ഏ തെ ങ്കിലും കാര ണ വ ശാൽ ലേലം/ ടെണ്ടർ 
സ്ഥിര പ്പെ ടുത്തി കിട്ടുന്ന ആൾ ലേല നിബ ന്ധ ന കൾ 
ലംഘി ക്കു ക യാ ണെ ങ്കിൽ ടിയാൻ ഒടു ക്കിയ തുക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം പുനർ ലേലം 
ചെയ്യുന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ എന്തെങ്കിലും 
നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽനിന്നും 
റവന്യൂ റിക്ക വറി ചട്ടങ്ങൾ പ്രകാരം ഈടാക്കു ന്ന താ ണ് . 
എന്നാൽ പുനർ ലേല ത്തിൽ കൂടുതൽ തുക ലഭി ക്കു ക 
യാ ണ ങ്കിൽ അതിൽ യാതൊരു അ വ കാ ശ വും ആദ്യ 
ലേലക്കാരന് ഉണ്ടായിരിക്കുന്നതല്ല . 


ലേ ത്തിൽ പങ്കെ ടു ക്കു ന്ന വ രും ടെണ്ടർ 
സമർപ്പിക്കുന്നവരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി 
പാലിക്കേണ്ടതാണ്. താൽപ്പര്യമുള്ളവർക്ക് ടി വാഹനം കട്ടപ്പന 
നിലയത്തിലെ സ്റ്റേഷൻഓഫീസറുടെ അനുമതിയോടെ പ്രവർത്തി 
ദിവസങ്ങ ളിൽ ഓ ഫീസ് സമയത്ത് നേരിട്ട് പരിശോ ധി 
ക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനും ടെണ്ടറുകൾ 
അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പ് വച്ചി രി ക്കുന്ന 
ഓഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ഡിവിഷണൽ ആഫീസറുടെ 
കാര്യാലയം, അഗ്നിരക്ഷാസേവനം, 

- ( ഒപ്പ്) 
എറണാകുളം. 

ഡിവിഷണൽ ആഫീസർ. 


